Reg . No. XL/TV (N )/12 


Government of Kerala 

1980 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th October 1980 
Vol. XXV] Trivandrum , Monday, 

5th Karthika 1902 


[No. 832 


GOVERNMENT OF KERALA 


Water and Transport ( Transport- B ) Department 

NOTIFICATION 


No. 21076 / TB2/80 / W & T . 

Dated , Trivandrum , 21st October, 1980 . 
S. R.JO. No. 1001/80. - Whereas in exercise of the powers conferred by 
clause ( 1) of article 258 of the Constitution of India the President has in 
notification No. 2 /4 /63/Jdl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent the functions of the Central Government under 
the Kerala Land Acquisition Act, 1961 (21 of 1962 ) in relation to the acqui. 
sition of land for the purpose of the Union in the Kerala State ; 


And Whereas, it appears to the Government of Kerala that the lands 
specified in schedule below is needed or is likely to be needed for a public 
purpose, to wit for the formation of double line in connection with the doubl. 
ing of Rail Track between Olavakkot and Shoranur at Tenur desom 
Parli I village of Palghat Taluk covered by land plan , OS . 7/79 ; 

Now therefore , notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of (sub section (1) of section 3 of 
the said Act. 

33/4074 /MC. 


2 


Under sub section (4 ) of section 19 of the said Act, the Government 
lirect that in view of the urgency of the case , the provisions under section 
of the Act shall not apply to this case. 


SCHEDULE 


District: Palghat. 
Taluk : Palghat. 


Village : Parli 1. 
Desom : Tenur. 


Description 


Extent in Hectares . 


Survey No. and Sub Division No. 
old 

New 


DCW 


0.0004 


79 C /3 . 


79 C /7 


Total: 


0.0004 


By order of the Governor , 


P. SANKARAN NAIR , 
Additional Secretary te Government. 


Explanatory Note 


(This is not part of the notification but is intended to bring out the 
general purport). 

President of India has in notification No. 2 /4 /63/Judl/I1, dated 31-5-1963 
entrusted the Government ofKerala with their consent the powers to acquire 
land for the use of Central Government in the State, and it appears to the 
State Government that the land mentioned in the schedule above is 
needed for a public purpose viz. for the doubling of rail track between 
Olavakkot and Shoranur 


This notification is intended for the above purpose , 


3 


കേരള സർക്കാർ 


ജലവും ഗതാഗതവും ഗതാഗത - ബി ) വകുപ്പ് 


വിജ്ഞാപനം 


ആക° 5 


നമ്പർ 21076/ ററി. ബി . 2/80/ ഡബ്ലിയു . ആൻറ് ററി . 

തിരുവനന്തപുരം, 1980 ഒക്ടോബർ 21 . 
എസ്. ആർ. ഓ . നമ്പർ 1001/80.--ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് പ്രസിഡൻറ്, 31-5-1963 - ലെ 214 1963 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത് യൂ ണിയൻ ആവ 
ശ്യത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് 

(1962 - ലെ 21) അനുസരിച്ചുളള 
കേന്ദ്രഗവൺമെൻറിൻറ് ചുമതലകൾ കേരള സർക്കാരിനെ, അവരുടെ സമ്മത 
ത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതാ 
യത് ഒ . എസ്. 7/19 എന്ന ലാൻഡ പാനിലുൾപ്പെട്ടിട്ടുള പാലക്കാട 
താലൂക്കിലെ പാർളി 1 -ാം വില്ലേജിൽ തേനൂർ ദേശത്ത് ഒലവക്കോട 

ഷൊർണ്ണൂർ റെയിൽവേ സ്റേറഷനുകൾക്കിടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പി 
ക്കുന്നതുമായി ബന്ധപ്പെട്ട ഇരട്ടലൈൻ നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ, 
ആവശ്യമുണ്ടാകാൻ ഇടയുണ്ടെന്നോ കേരള സർക്കാരിന് തോന്നുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, അതിനുള്ള നോട്ടീസ് അതു സംബന്ധിക്കുന്ന 
എല്ലാപേർക്കും പ്രസ്തുത ആകട് 3 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിലെ 
നിബന്ധനകളനുസരിച്ച് ഇതിനാൽ 

നൽകിയിരിക്കുന്നു . 
( പസ്തുത ആക്ട 

19 -ാം വകുപ്പ് 

( 4) -ാം ഉപവകുപ്പു പ്രകാരം 
സംഗതിയുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത 

ആക s 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ ഈ സംഗതിയിൽ ബാധകമാകുന്നതല്ല എന്നു 
സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

പട്ടിക 
ജില്ല : - പാലക്കാട് . 

വില്ലേജ° :-പാർളി-1, 
താലൂക്ക്: -പാലക്കാട്. 

ദേശം: -തേനുർ 
സബ് ഡിവിഷൻ നമ്പരും 

വിസ്തീർണ്ണം 
സർവ്വേ നമ്പരും വിവരണം 

ഹെക്ടറിൽ 
പഴയത 

പുതിയത 
79 സി 3 79 സി / 7 ഡി . സി . ഡബ്ലിയു 

0. 0 004 
ആക 

0. 0004 
ഗവർണറുടെഉത്തരവു പ്രകാരം, 

പി . ശങ്കരൻ നായർ, 
ഗത്വൺമെൻറ : അഡീഷണൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതുഉട° ദേശം വ്യക്ത 
മാക്കുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്) . 

ഇൻഡ്യൻ പസിഡൻറ് 31-5-1963- ലെ 2/4/1963 ജുഡീഷ്യൽ |II 
എന്ന നമ്പർ വിജ്ഞാപന പ്രകാരം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ 
ഉപയോഗത്തിനായി ഭൂമി " വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള 
സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിക്കുകയും, മുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന്, അതായത് ഒലവ 
ക്കോട് - ഷൊർണ്ണൂർ റെയിൽവേ സ്റേറഷനുകൾക്കിടയ്ക്കുളള 

റയിൽപ്പാത 
ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ സംസ്ഥാന സർക്കാരിന് 

തോന്നു 
കയും ചെയ്യുന്നു . 

പ്രസ്തുത ആവശ്യം നിറവേറ്റുന്നതിനുമ° ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
വിജ്ഞാപനം. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1980 . 


Reg. No. KL / TV (N )/12 


Government ofKarals 

1930 


VERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th October 1980 


Vol. XXV] Trivandrum , Monday, 


-[ No . 835 


5th Karthika 1902 (Saka ) 


NOTIFICATIONS 
Ref. A. 1100/80. 

18th Seplember 1980 . 

(1) 
Whereas the Government of Kerala have in Notification No. 21324/ 
IR -2/68/PW dated 27-4-1968 appointed the Special Tahsildar No. I. (L A.) 
Pazhassi Project, Kuthuparamba to perform the functions of a Collector 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962 ) ; 

And, whereas it appears to the said Collector that the lands specific in 
the schedule below are nceded or are likely to be necded for a public 
purpose, to wit for forming Valiyannur Distributory No. I of Pazhassi 
Irrigation Project notice to that effect is hereby given to all whom it may 
concern in accordance with the provisions of section 3 (1) of the said Act. 

കേരള ഗവൺമെൻറ് 1961- ലെ കേരള സ്ഥലമെടുപ്പ്” ആക്ററ് (1962- ലെ 
21-ാം ആക്റ 9) പ്രകാരം കളക്ടറുടെ പ്രവർത്തികൾ നിർവ്വഹിക്കുവാൻ 
കൂത്തുപറമ്പ് പഴശ്ശി പദധതീ ലാൻ അക്വിസിഷൻ സ്പെഷ്യൽ 
തഹശീൽദാർ നമ്പർ I എന്ന ആളെ27-4-68 -ാം തീയതിയിലെ 21324/IR- 2|68| 
Pw നമ്പർ പരസ്യ പ്രകാരം നിയമിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി ഒരു പൊതുക്കാര്യത്തിന്, അതായത് 
പഴശ്ശി ജലസേചന പദ്ധതിയുടെ വലിയന്നൂർ ഡിസ്ട്രിബൂട്ടറി നമ്പർ I 
നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
പ്രസ്തുത കളക്ടർക്ക് തോന്നുന്നതിനാലും അതിനുള്ള നോട്ടീസ് അതു 
സംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി ആക്ററ് 3 (1) എന്ന വകുപ്പിലെ 
വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു. 

33 /4090/J 


2 


SCHEDULE 
District — Cannanore . 
Village-- Valiyannur . 

( The extent given is approximate) 
Sl. No. Survey No. 

Description 


Taluk - Cannanore. 
Desom - Valiyannur . 


Extent in 

hectare 


1 


Garden 

0.D , 
Garden 


13 


3213 Part 
33/7 
40/1 
40/2 
41/2 


2 
3 
4 
5 


3 ) 


0.0567 
0.0800 
0.0720 
0.0000 
0.0380 


1 


1 : 


1 


കാ 


Total 


0.3267 


( 2) 


No. A. 1102/80. 


16th September 1980. 


Whereas the Government of Kerala have in Notification No. 21324 / 
IR -2/68 /PW . dated 27-4-1968 appointed the Special Tahsildar No. I (L.A ) 
Pazhassi Project, Kuthuparamba to perform the functions ofa Collector 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962 ); 


! And, whereas it appears to the said Collector that the lands specified in 
the schedule below are needed or are likely to be needed for a public 
purpose , to wit for forming Valiyannur Distributory No. II of Pazhassi 
Irrigation Project notice to that effect is hereby given to all whom it may 
concern in accordance with the provisions of section 3 (1) of the said Act." 


- 1 കേരള ഗവൺമെൻറ് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 ലെ 
21 -ാം . ആക്ററ്) (പകാരം കളക്ടറുടെ പ്രവൃത്തികൾ നിർവ്വഹിക്കുവാൻ 
കൂത്തുപറമ്പ് പഴശ്ശി പദ്ധതി ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ 
തഹശീൽദാർ നമ്പർ I എന്ന ആളെ27-4-1968 -ാം തീയതിയിലെ 21324 |IR -2| 68| 
PW. നമ്പർ പരസ്യ പ്രകാരം നിയമിച്ചിരിക്കുന്നതിനാലും, 

താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി ഒരു പൊതുകാര്യത്തിന്, അതായത് 
പഴശ്ശി ജലസേചന പദ്ധതിയുടെവിയന്നൂർ ഡിസ്ട്രിബൂട്ടറി നമ്പർ II 
നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
(പ്രസ്തുത കളക്ടർക്ക് തോന്നുന്നതിനാലും അതിനുള്ള നോട്ടീസ്- അതു 
സംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി ആക്റ ° 3 (1) എന്ന വകുപ്പിലെ 
വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 


semel 


- 


SCHEDULE 
District - Cannanore. 

Taluk - Cannagore . 
Village - Valiyannur. 

Desom --Valiyannur. 
( The extent given is approximate ) 
Sl. No. Strategy No. Description 

Eistent 

in Ilectare 
R.S. 21/1 Part 

Garden 

() , 1,3 ) 
2412 
13 

(0.1) , 

) , ( 11 ) 
24/3 

Garden 

() {IN ) 
2514 

0 ,IN):) 
5 26/1 

0.132 ) 
6 26/2 

) , 025 ) 
263 

0.022 
8 3212 

0. ) . 

(1,103. K ) 
9 82/8B 

Garden 

(0.01 ) 
10 82|8D 

(0.01 ) 
1 82/4 

o.t. 

() .01 ) 


1 


1 ) 


3 


9 1 


1 


19 


15 


ക 


1 


1 ) 


1 ) 


19 


1 


13 


1 
1 


1) 


19 


1 


Total 


0.2500 


(3) 
A. 785/80 . 

16th September 1980 . 
Whereas the Government of Kerala have in Notification No. 21324 
IR - 2/68/ PW dated 27-4-1968 appointed the Special Tahsildar.o. (L.A.) 
Pazhassi Project, Kuthuparamba to perform the functions of a Collector 
under the Kerala Land Acquisition Act, 1961 ( Act 21 of 1962); 

And whereas it appears to the said Collector that the lands specified in 
the schedule below are needed or are likely to be needed for a public purpose , 
to wit for forming Valiyannur Distributory No. II of Pazhassi Irrigation 
Project notice to that effect is hereby given to all whom it may concern in 
accordance with the provisions of section 3 (1) of time saic Act. 

കേരള ഗവൺമെൻറ് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് (1962- ലെ 
21 -ാം ആക്ററ്) പ്രകാരം കളക്ടറുടെ പവറികൾ നിർവ്വഹ കുവാൻ 
കുത്തുപറമ്പ് പഴശ്ശി പദ്ധതി Eാൻ അക്വിസിഷൻ 

സ് പഷ്യത് 
തഹശീൽദാർ നമ്പർ I എന്നആളെ 27-4-1968 -ാം തീയതിയില 21324 R -2168/ 
PW: നമ്പർ പരസ്യപ്രകാരം നിയമിച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി ഒരു പൊതുകാര്യത്തിന്, അതായത് 
പഴശ്ശി ജലസേചന പദ്ധതിയുടെ വിയന്നുർ ഡിസ് ടിബൂട്ടാി നമ്പർ II 
നിർമ്മിക്കുന്നതിന ആവശ്യമുണ്ടനോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
പ്രസ്തുത കളക്ടർക്ക് തോന്നുന്നതിനാലും അതിനുള്: നോട്ടീസ് അതു 
സംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി നാക്ററ് 3 (0) എന്ന വകുപ്പിലെ 
വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു. 


4 


1 


33 


99 


SCHEDULE 
District - Cannanore. 

Taluk - Cannanore . 
Village - Valiyannur. 

Desom - Valiyannur . 
( The extent given is approximate ) 
Sl. No. Survey No. 

Description Exlent in 

Hectare 
R.S. 83/2 Part 

Garden 

0.0040 
2 83/3 

0.0200 
8314 

0.0250 
83/6 

0.0300 
83/9 

Garden 

0.0250 
84/2 

0.0250 

0.0200 
8 84/6 

0.0180 
9 84/7 

0.0320 
84/10 

0.0400 
11 104/1 

0.0120 
12 10412 

0.0070 
13 

0.0250 


o.. 


9 


59 


3 


84/3 


>> 


99 


9 ) 


3 ) 


>> 


99 


93 


>> 


99 


9 


» 


104/3 » 


Total 


0.2830 


below 


and 


P. ANANDAN 

Special Tahsildar No. 1, 
Kuthuparamba . 

(L.A.) Pazhassi Project. 
NOTIFICATIONS 
UNDER SECTION 6 OF THE KERALA SURVEY AND BOUNDARIES Act, 1961 
Whereas the Government have directed the 

survey 

of lands 
comprised in survey numbers noted 

it is hereby notified 
under subsection (1) of section 6 of the Kerala 

Survey 
Boundaries Act, 1961, that survey operation will be started in the village soon 
and the survey numbers of 

the Village noted below . will be 
demarcated and surveyed ; and that every person claiming to be interested 
in the registered lands situated within or adjoining the under mentioned lands 
is hereby invited to attend immediately either in person or by agent on the 
surveyor employed in the locality and also from time to timewhen called upon 
for the purpose of pointing out the boundaries and supplying information in 
connection therewith . 

Under subsection (2) of section 6 of the said Act, this notification shall 
be held to be a valid notice to every person having any interest in the 
said lands. 

Under subsection (3) of section 6 of the above said Act, all the registered 
holders are hereby required : 
(a ) to clear within 15 days by cutting down or removing any trees, 

jungle, fences, standing crops or other material obstructions, the 
boundaries or other lines, the clearance of which may be necessary 
for the purposes of survey; 


5 


(b ) 


to provide labour at such time and for such periods as may from 
time to timebe required by furnishing flag holders and chainmen ; 
and 
to provide suitable survey marks and otherwise to give such assis 
tance in the survey as may be demanded under the said Act or 
the rules made thereunder . 


(c ) 


. 


If any person fails to comply with these requisitions under clauses (a ) to 
(c) mentioned above, the work will be got done by employing hired labour 
and the cost thereof will be recovered from the defaulters as provided in the 
Act and rules made thereunder. 

( 1) 
Ref.A - 1556 /79 . 

29th May 1980 . 
DETAILS OF LANDS 
District - Cannanore 

Taluk - Tellicherry 
Village - Peringathur 

Desom -- Kariyad 
R.S.57/1 

(2 ) 
A.1101/80. 

4th August 1980 . 
DETAILS OF LANDS 
District - Cannanore 

Taluk - Cannanore 
Village - Munderi 

Desom - Eachur 
R.S.63/4 , 41/1, 4 , 5 , 6 , 40/1 , 4 , 5 , 
39/2 , 3, 5 , 38/ 1A1. 

(3) 
A.852/80. 

4th August 1980. 
DETAILS OF LANDS 
District - Cannanore 

Taluk - Cannanore 
Village - Valiyannur 

Desom - Valiyannur 
R.S.53/ 1, 2, 3 , 52/1 , 2 , 51/4 , 5 , 8 , 9 , 48/2 , 3 , 5 , 47/1, 46,45 /1A , 1B , 

1 , 2 , 44/ 1A , ID , 3, 4, 6A , 7, 44/5 , 42/5 , 41/2, 40/1, 2, 3317, 
32/3, 104 1, 2 , 3, 84/2, 3, 6, 7, 10, 83/2, 3 , 4, 6, 9, 82/2, 8B, 
8D , 37, 88/4 , 26/1, 2 , 3, 24/1, 2 , 3, 25/4 . 


> 


27th May 1980 . 


Taluk - Cannanore 
Desom - Vadakkumbad 


No.A.738 /80 . 

DETAILS OF LANDS 
District - Canna:hore 
Village- Makreri 
R.S.2/10 

9/1, 2 , 3, 4 

12/1 , 2A , 2B , 2C , 3 . 
33/4090 /J 


> 


5 ) 


6 


27th Jay 1980. 


Taluk - Cannanore 

Desom - Pilanni 


(5 ) 
A.737/80 . 

DETAILS OF LANDS 
District - Cannanore *** 
Village- Makreri 
R.S.1/ 1, 2 , 4 , 5, 

2/1, 2 
10/1, 
1211 2 , 3, 7 , 8 , 9 
176, 16/2 , 3 , 14/4 , 6 . 
13/1, 4 , 5, 6 , 8, 9. 


93 


P. ANANDAN 
Special Tahsildar No. 1 (L.A.) 

Pazhassi Project. 


Kuthuparamba . 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE COVERNMENT PRESS, 

TRIVANDRUM , 1980. 


